16th APRIL 2019 ] 


COMMISSIONERATE OF LAND REVENUE 


3989 


L . A . Notifications and Declarations 


KANNUR DISTRICT 


ഫോറം - 18 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


റഫ് . എ . 659 / 05 . 


2019 മാർച്ച് 20. 


താഴെ പറയുന്ന ഭൂപ്രദേശങ്ങളിലെ റീസർവെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ (1961 - ലെ 3 -ാം വകുപ്പ്) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലം ഇതിനാൽ പരസ്യം 

ചെയ്യുന്ന റീസർവെ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവെ റിക്കോർഡുകൾ അതിർത്തി നിർണ്ണയിക്കുകയും രേഖപ്പെ 
ടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതുമാണ്. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല കണ്ണൂർ. 


താലൂക്ക് തലശ്ശേരി. 


ഫയൽ നമ്പർ 


വാർഡ് നമ്പർ 


ബ്ലോക്ക് നമ്പർ 


ടി . എസ്സ്. നമ്പർ 


എ - 659/ 05 


215, 219 


എ - 662 / 05 


237 , 241 


എ - 663 / 05 


242 , 243 


എ -664 / 05 


249 , 250 


സ്പെഷ്യൽ തഹശീൽദാരുടെ കാര്യാലയം, 
എൽ. എ . ( കെ . എസ്. ടി. പി.), 
തലശ്ശേരി. 


(ഒപ്പ്) 


പെഷ്യൽ തഹശീൽദാർ. 


251 


